Reg. No . രജി. നമ്പർ 
KL/ TV( N )/ 12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


കCOVERNM 


ാർ. 


രള സർക്കി 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


10th July 2012 
2012 ജൂലൈ 10 


THIRUVANANTHAPURAM , TUESDAY 


No . 


- 28 


Vol . LVII | 
വാല്യം 57 ) 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


19th Ashadha 1934 
1934 ആഷാഢം 19 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


(2) 


നമ്പർ 56 / 2012 / വ്യവ . 


2012 ജൂൺ 25. 


നമ്പർ 22 / 2011/ വ്യവ . 


2012 ജൂൺ 25. 


തിരു വ ന ന്ത പു രം ജില്ലാ വ്യവസായകേന്ദ്രം ജനറൽ 
മാനേജരുടെ 19 - 10 - 2011- ലെ സി. എസ്. 5 / 1322 / 87 -ാം നമ്പർ 
ഉത്ത ര വ പ കാരം എന്നെ തിരു വ ന ത പ രം ജില്ല യിൽ 
നെയ്യാറ്റിൻകര താലൂക്കിൽ നെയ്യാറ്റിൻകരയിൽ 
മെ . നെയ്യാറ്റിൻകര താലൂക്ക് പ്രിന്റിംഗ് ആന്റ് ഡെയിംഗ് 
വ്യവസായ സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ റ്റി . 3979 
എന്ന സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവായിട്ടു 
ള്ളതാകുന്നു . ഈ സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകളിൽ 
എന്തെങ്കിലും അവകാശം ആർക്കെങ്കിലും ഉന്നയിക്കുവാൻ 
ഉണ്ടെങ്കിൽ ഈ വിജ്ഞാപന തീയതി മുതൽ 2 മാസത്തിനകം 
നേരിട്ടോ ചുമതലപ്പെടുത്തിയ ആൾമുഖേനയോ ബോധിപ്പിക്കേണ്ട 
താ കു ന്നു . നിശ്ചിത തീയ തിക്കു ശേഷം ഉണ്ടാകുന്ന 
യാതൊരു വിധ അവകാശവാദവും പിന്നീട് നിലനിൽക്കുന്ന 
തല്ലായെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
Gaz. No. 28 /2012 /DTP ( Industries). 


തിരു വ ന ന്ത പുരം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ 1- 12 - 2011 - ലെ സി . എസ്. 5 / 11956 / 11 -ാം നമ്പർ 
ഉത്ത ര വ പ കാരം എന്നെ തിരു വ ന ത പ രം ജില്ല യിൽ 
നെയ്യാറ്റിൻകര താലൂക്കിൽ നെടിങ്ങയിൽ ചരുവിള , നെല്ലിവിള, 
പി . ഒ. യിൽ മെ . കാരി ക്കു ഴി വനിത HWCS . T . 657 
എന്ന സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവായിട്ടു 

ള്ളതാകുന്നു . ഈ സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകളിൽ 
എന്തെങ്കിലും അവകാശം ആർക്കെങ്കിലും ഉന്നയിക്കു വാൻ 
ഉണ്ടെങ്കിൽ ഈ വിജ്ഞാപന തീയതി മുതൽ 2 മാസത്തിനകം 

നേരിട്ടോ ചുമതലപ്പെടുത്തിയ ആൾമുഖേനയോ ബോധിപ്പിക്കേണ്ട 
താ കു ന്നു . നിശ്ചിത തീയ തി ക്കു ശേഷം ഉണ്ടാകുന്ന 
- യാതൊരു വിധ അവകാശവാദവും പിന്നീട് നിലനിൽക്കുന്ന 
തല്ലായെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ലിക്വിഡേറ്ററുടെ കാര്യാലയം, 
വ്യവസായ സഹകരണ സംഘം 
ഇൻസ്പെക്ടറുടെ ഓഫീസ്, 
നെയ്യാറ്റിൻകര. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


21st MAY 2012] 


INDUSTRIES DEPARTMENT 


28 


ചുമതലയേറ്റിട്ടും സംഘം പ്രവർത്തനംമുന്നോട്ടു കൊണ്ടു 
പോകുന്നതിന് സാധിച്ചിട്ടില്ല . സംഘംമുന്നോട്ടു കൊണ്ടുപോകുന്ന 
തിന് ഭാരവാഹികൾക്ക് താൽപ്പര്യമില്ലാത്തതിനാലും സംഘം 
പുന രു ദ്ധീകരിക്കുന്നതിന് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ട 
തിന്റെയും അടിസ്ഥാ ന ത്തിൽ കേരള സഹകരണ നിയമം 
അനുസരിച്ച് സംഘം നിർത്തൽ ചെയ്യുന്നതിനുള്ള നടപടി 
കൾക്ക് മേൽ പരാമർശം പ്രകാരം ജൂനിയർ സഹകരണ 
ഇൻസ്പെക്ടർ ( വ്യവ .) കോഴിക്കോട് ശുപാർശ ചെയ്തിരിക്കുന്നു . 


ഉത്തരവ് 


കോട്ടയം ജില്ലാ വ്യവസായ സഹകരണ സംഘം 
രജിസ്ട്രാറുടെ ( ജില്ലാ വ്യവസായകേന്ദ്രം, 

- ജനറൽ മാനേജർ) നടപടിക്രമം 
നമ്പർ സി3 -7909 / 94. 

2012 ജൂൺ 14 . 
സൂചന: - (1) 5- 2 - 1997 - ലെ സി4 / 7909/ 94 -ാം നമ്പർ ഉത്തരവ്. 

( 2) സീനിയർ സഹകരണ ഇൻസ്പെക്ടറുടെ 

29- 5-2012- ലെ SCI/ 247 / 12 -ാം നമ്പർ റിപ്പോർട്ട്. 
മണിപ്പുഴ മോൾ കെയിൽ വ്യവസായ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ എസ്. ഇൻ ഡ് ( കെ ) 170 
കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മണിപ്പുഴ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു 
കൊണ്ടിരുന്ന സംഘമാണ്. ടി സംഘം പ്രവർത്തനരഹിതമായ 
തിനെത്തുടർന്ന് സൂചന (1) പ്രകാരം ഈ ഓഫീസിലെ സീനിയർ 
സഹകരണ ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 
നിയമിച്ച്ഉത്തരവായിട്ടുള്ളതാണ്. സംഘത്തിന് സർക്കാർ ഓഹരി 
പങ്കാളിത്തയിനത്തിൽ 1, 00,000 രൂപയാണ് നൽകിയിരിക്കുന്ന 
തെന്നും ടി തുക സംഘം തിരിച്ചടച്ചിട്ടുണ്ടെന്നും സംഘത്തിന്റെ 
ആസ്തികൾ പൂർണ്ണമായും ഈടാക്കുകയും ബാദ്ധ്യതകൾ 
മുഴുവനായും കൊടുത്തുതീർക്കുകയും ചെയ്തിട്ടുള്ളതാണെന്നും 
ലിക്വിഡേഷൻ നടപടികൾ അംഗീകരിക്കുന്നതിനായി നടത്തിയ 
പൊതുയോഗത്തിൽ ലിക്വിഡേ ഷൻ നടപടികളും വരവു 
ചെലവു കണക്കുകളും ആസ്തി ബാദ്ധ്യതാ സ്റ്റേറ്റുമെന്റും 
അംഗീകരിച്ചിട്ടുള്ളതാണെന്നും സംഘാം ഗ ങ്ങൾക്ക് അവർ 
എടുത്തിട്ടുള്ള ഓഹരി പങ്കാളിത്വത്തിന് ആനുപാതികമായി 
ലഭ്യമായ തുകയുടെ അടിസ്ഥാനത്തിൽ വീതം നൽകുവാൻ 
തീരുമാനിക്കുകയും ടി തുക നൽകുകയും ആയതിന്റെ കൈപ്പറ്റ് 
രസീത് ലഭ്യമായിട്ടുള്ളതാണെന്നും സംഘത്തിന് യാതൊരുവിധ 
തുക കളും ലഭി ക്കു വാനോ കൊടുത്തു തീർക്കു വാനോ 
ഇല്ലെന്നും ആയതിനാൽ മണിപ്പുഴ സ്മോൾ സ്കെയിൽ 
വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. ഇൻഡ്. 
( കെ ) 170 - ന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുവാനുള്ള നടപടികൾ 
സ്വീകരിക്കണമെന്നും സൂചന ( 2) പ്രകാരം അപേക്ഷിച്ചിരിക്കുന്നു. 

ലിക്വിഡേഷൻ കാലഘട്ടത്തിലെ സംഘത്തിന്റെ വരവ് 
ചെലവു കണക്കുകൾ ഈ ഓഫീസിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ 
പരിശോധിക്കുകയും സംഘത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി 
ബാദ്ധ്യതകൾ ശൂന്യമാണെന്ന് ബോദ്ധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 


മേൽ പരാമർശിച്ച സാഹചര്യത്തിൽ 1969 - ലെ കേരള 
സഹ ക രണ നിയമം 71- ാം വകുപ്പ് പ്രകാരം എന്നിൽ 
നിക്ഷിപ്തമായിരിക്കുന്ന അധികാര പ്രകാരം കുന്ദമംഗലം 
പിന്റിംഗ് വ്യവസായ സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ 
എസ്. ഇ ൻ ഡ്. ( ഡി ) 282 മണാ ശ്ശേ രി , മുക്കം എന്ന 
സംഘത്തിന്റെ സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
സഹ ക രണ നിയമം വകുപ്പ് 72 ( 1 ) പ്രകാരം സഹ ക രണ 
ഇൻസ്പെക്ടർ (എച്ച്. എൽ. ഒ .) ഹെഡ്ക്വാർട്ടേഴ്സിനെ 
ലിക്വിഡേറ്ററായി ഇതിനാൽ നിയമിച്ച് ഉത്തരവാകുന്നു . 

ലിക്വിഡേഷൻ ഉത്തരവ് ലഭിച്ചയുടൻ ലിക്വിഡേറ്റർ സംഘം 
ഭരണസമിതിയിൽ നിന്നും ചാർജ്ജ് എടുക്കേണ്ടതും പ്രസ്തുത 
വിവരം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. കൂടാതെ 1969 - ലെ 
കേ രള സഹ ക രണ നിയമം ചട്ടം 69 പകാരം തുടർ 
നടപടികൾ സ്വീകരിച്ച് സമയപരിധിക്കുള്ളിൽ ലിക്വിഡേഷൻ 
പ്രവൃത്തികൾ പൂർത്തിയാക്കേണ്ടതുമാണ്. 


( ഒപ്പ്) 


കോഴിക്കോട്. 


ജനറൽ മാനേജർ. 


ക്ലെയിം നോട്ടീസ് 
| [Issued under Rule 69 ( 2 ) of the Kerala Co - operative 

Societies Act Rule 1969 ] 


ഉത്തരവ് 


- മേൽ വിവരിച്ച സാഹചര്യത്തിൽ 1969 - ലെ സഹകരണ 
നിയമം വകുപ്പ് 74 അ നു സ രിച്ച് മണിപ്പുഴ ചെറു കിട 
വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. ഇൻഡ്. 
( കെ ) 170, വെൺകുറിഞ്ഞി പി . ഒ .-യുടെ രജിസ്ട്രേഷൻ റദ്ദ 
ചെയ്തുകൊണ്ടും സംഘങ്ങളുടെ രജിസ്റ്ററിൽ നിന്ന് നീക്കം 
ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

- ( ഒപ്പ്) 
കോട്ടയം. 

ജനറൽ മാനേജർ. 


നമ്പർ LIQ /3/2012. 

2012 മേയ് 16 . 
- കോഴിക്കോട് ജില്ല യിൽ കോഴിക്കോട് താലൂക്കിൽ 
മണാശ്ശേരി ആസ്ഥാനമാക്കി ക്ലിപ്ത ബാദ്ധ്യതയോടു കുടി 
1991- ൽ കേരള സഹകരണ സംഘം ആക്ട് പ്രകാരം രജിസ്റ്റർ 
ചെയ്ത് SIND (D ) 282 -ാം നമ്പർ കുന്ദ മം ഗലം പിന്റിംഗ് 

ഐ . സി . എസ്. എന്ന സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
1969 - ലെ ഉത്തരവ് അനു സ രിച്ച് അവസാനിപ്പിക്കുകയും 
കോഴിക്കോട് ജില്ലാ വ്യവസായകേന്ദ്രം ജനറൽ മാനേജരുടെ 
4 - 1- 2012 - ലെ സി 3 / 4995 / 10 -ാം നമ്പർ ഉത്തരവുപ്രകാരം എന്നെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരിക്കുന്നു . 


- ടി ഉത്തരവ് പ്രകാരം സംഘ ത്തിന്റെ ഇട പാടു കൾ 
അ വ സാ നി പ്പിച്ച് സംഘം നിർത്തൽ ചെയ്യു വാൻ 
പോകുന്നതിനാൽ ടി സംഘത്തിൽനിന്നും വല്ല മുതലും കിട്ടാൻ 
അ വ കാ ശ പ്പെ ട്ട വർ ആ വക അ വ കാ ശ ങ്ങ ളെ പ്പറ്റി 
രേഖാമൂലം ഈ നോട്ടീസ് പരസ്യ പ്പെടുത്തുന്ന തീയതി 
മുതൽ രണ്ടുമാസത്തിനകം ലിക്വിഡേറ്ററെ ബോധിപ്പിക്കേണ്ട 
താണെന്ന് ഇതിനാൽ ഏവരെയും അറിയിച്ചുകൊള്ളുന്നു . 


കോഴിക്കോട് ജില്ലാ വ്യവസായകേന്ദ്രം 

- ജനറൽ മാനേജരുടെ നടപടിക്രമം 
നമ്പർ സി3- 4995 / 2010. 

| 2012 ജനുവരി 4 . 
പരാമർശം: - ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ ( വ്യവ.) 

- കോഴിക്കോടിന്റെ 25 - 11 - 2011 - ലെ റിപ്പോർട്ട്. 
കുന്ദമംഗലം പ്രിന്റിംഗ് ഐ . സി. എസ്. ലിമിറ്റഡ് നമ്പർ 
എസ്. ഇൻ ഡ്. ( ഡി ) 282 മണാ ശ്ശേ രി , മുക്കം എന്ന 
സംഘം 24 - 5 - 1991 - ന് കേരള സഹകരണ നിയമപ്രകാരം 
രജിസ്റ്റർ ചെയ്യുകയും 5 -7 -1991- ൽ പ്രവർത്തനം ആരംഭിക്കുകയും 
ചെയ്തു . 29 - 3 - 2009 - ന് നില വിൽ വന്ന ഭരണസമിതി 


( ഒപ്പ്) 


ജില്ലാ വ്യവസായകേന്ദ്രം, 
കോഴിക്കോട്. 


ലിക്വിഡേറ്റർ, 
ജൂനിയർ കോ -ഓപ്പറേറ്റീവ് 
ഇൻസ്പെക്ടർ ( HLO ). 


